Regn . No. KERBIL/ 2012 / 45073 
- dated 5 - 9 - 2012 with RNI 

Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


t 


E 


കGOVERN 


രള സർ 


ർക്കാർ 


NMENT OF 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 


വാല്യം 8 


ചൊവ്വ 


2019 ജനുവരി 1 
1st January 2019 

1194 ധനു 11 
17th Dhanu 1194 


നമ്പർ 


Vol. VIII 


No. 


Thiruvananthapuram , 

Tuesday 


1940 പൌഷം 11 
11th Pousha 1940 


PART III 


Dairy Development Department 


തൃശ്ശൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 

ഡയറക്ടറുടെ നടപടിക്രമം 


നമ്പർ സി - 4059/ 2018 / ആർ. ഡിസ്. 


2018 ഡിസംബർ 22. 


വിഷയം: - ക്ഷീര വികസന വകുപ്പ്- തൃശ്ശൂർ ജില്ല 

വെള്ളാങ്ക ല്ലൂർ ബ്ലോക്കിലെ കൊറ്റ നെ ലൂർ 
ക്ഷീരവ്യവസായ സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ആർ. 49 ( ഡി ) - സമാപ് തീ ക രണം 
1969 - ലെ കേരള സഹകരണ സംഘം നിയമം 
വകുപ്പ് 74 പ്രകാരം രജിസ്ട്രേഷൻ റദ്ദ് ചെയ്ത് 
ഉത്തരവ് പുറപ്പെടുവിക്കുന്നു . 


പൂർത്തീ ക രി ക്കു ന്ന തി നായി പരാമർശം ( 1) പ്രകാരം 
വെള്ളാങ്കല്ലൂർ ക്ഷീര വികസന ഓഫീസറെ സമാപ്തീകരണ 
ഉദ്യോഗസ്ഥനായി നിയമിച്ചിരുന്നു . പരാമർശം (2 ) പ്രകാരം 
വെള്ളാങ്കല്ലൂർ ക്ഷീര വികസന ഓഫീസർ ടി സംഘത്തിന്റെ 
അ വ കാ ശ വാ ദ ങ്ങൾ ആരും ഉന്ന യിച്ചിട്ടില്ലാ യെന്നും 
സമാപ്തീകരണ പൊതുയോഗം 9 - 11 - 18 - ൽ കൂടുകയും 
സംഘത്തിന്റെ അംഗ ങ്ങൾ ആരും എത്തിച്ചേർന്നിട്ടില്ലാ 
എന്നും ടി സംഘത്തിൽ ഉപകരണങ്ങളോ ആസ്തികളോ 
മറ്റ് വസ്തുക്കളോ ഇല്ലാത്ത സാഹചര്യത്തിൽ ടി സംഘം 
സമാപ്തീകരിച്ച് രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യാവുന്നതാണെന്ന് 
ശുപാർശ ചെയ്തിരിക്കുന്നു. 


പരാമർശം: - ( 1 ) ഈ ഓഫീസിലെ 30 - 6 - 2 0 0 4 - ല 

സി - 2712 / 04 നമ്പർ ഉത്തരവ്. 


ഉത്തരവ് 


വെള്ളാങ്ക ല്ലൂർ ക്ഷീര വികസന 
ഓഫീസറുടെ 9 - 11 - 2018 - ലെ 703/ 2011 
നമ്പർ കത്ത്. 


- മേൽ വിവരിച്ച സാഹച ര്യത്തിൽ പരാമർശത്തിന് 
വിധേയമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്കിലെ കൊറ്റനെല്ലൂർ ക്ഷീര 
വ്യവസായ സഹകരണ സംഘം ക്ലിപ്തം നമ്പർ ആർ. 49 ( ഡി ) 
- പ്രവർത്തനം നിലച്ചതിനാലും സംഘത്തിന്റെ രജിസ്ട്രേഷൻ 
രേഖകളും മറ്റ് അനുബന്ധ രേഖകളും ലഭ്യമല്ലാത്തതിനാലും 
രജിസ്ട്രാർ എന്ന നിലയിൽ നിക്ഷിപ്തമായിട്ടുള്ള അധികാരം 


ത്യ ശ്ശൂർ ജില്ലയിലെ വെള്ളാങ്ക ല്ലൂർ ബ്ലോക്കിലെ 
കൊറ്റനെല്ലൂർ ക്ഷീരവ്യവസായ സഹകരണസംഘം ക്ലിപ്തം 
നമ്പർ ആർ. 49 ( ഡി ) സമാപ് തീ ക ര ണ നട പടി കൾ 


Gaz. No. 1/2019/DTP (Dairy Development). 


573 


14th APRIL 2015] 


DAIRY DEVELOPMENT DEPARTMENT 


ഉപ യോ ഗിച്ച് 19 69 - ലെ കേരള സഹ ക രണ സംഘം 

REGISTRATION CERTIFICATE 
നിയമത്തിലെ എഴുപത്തിനാലാം വകുപ്പ് പ്രകാരം രജിസ്ട്രേഷൻ 
റദ്ദ് ചെയ്തും, ടി സംഘത്തിന്റെ പേര് ക്ഷീര സംഘങ്ങളുടെ | No . C - 1265 / 2018 . 

10th December 2018. 
പട്ടികയിൽ നിന്ന് നീക്കംചെയ്തംഉത്തരവാകുന്നു . 
ക്ഷീര വികസന വകുപ്പ് 

I do hereby certify in exercise of the powers 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 

conferred on me under Section 7 of the Kerala 
കാര്യാലയം, തൃശ്ശൂർ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 

Co -operative Societies Act, 1969 (Act 21 of 1969) that the 
following society , the particulars which is furnished in 

the Categorical Statement is registered by me today as 
REGISTRATION CERTIFICATE 

a Co - operative Society under the said Act, on the basis 
No . E -5086/2017. 

30th November 2018. 

of limited liability and that the bye- laws of the 

undermentioned society is also hereby registered under 
I do hereby certify in exercise of the powers 

the said section . 
conferred on me under Section 7 of the Kerala 
Co -operative Societies Act, 1969 (Act 21 of 1969 ) that the 

തരംതിരിച്ചുള്ള പട്ടിക 
following society, the particulars which is furnished in the 
Categorical Statement is registered by me today as - 1. സംഘത്തിന്റെ പേരും നമ്പരും - കു നി യിൽ 
a Co- operative Society under the said Act, on the basis 

ക്ഷീരോല്പാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
of limited liability and that the bye - laws of the 

എം . 303 ( ഡി ) ആപ്കോസ്. 
undermentioned society is also hereby registered under 
the said section . 

2 . രജിസ്റ്റർ ചെയ്ത തീയതി-- 10 - 12 - 2018. 


തരംതിരിച്ചുള്ള പട്ടിക 
1. സംഘത്തിന്റെ പേരും നമ്പരും - ഈശ്വര മം ഗലം 

ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ 
പി . 351 ( ഡി ) ആപ്കോസ്, ഈശ്വര മം ഗലം, 
ശ്രീകൃഷ്ണപുരം പി . ഒ ., പിൻ - 679 513. 


3. മേൽവിലാസം - കുനിയിൽ ക്ഷീരോൽപാദക സഹകരണ 

- സംഘം ക്ലിപ്തം നമ്പർ എം . 303 ( ഡി ) ആപ്കോസ്. 
4. പോസ്റ്റാഫീസ്- കീഴുപറമ്പ്. 


5. താലൂക്ക്- ഏറനാട്. 


2 . രജിസ്റ്റർ ചെയ്ത തീയതി - 30 - 11- 2018 . 


6. ജില്ല മലപ്പുറം. 


7. പ്രവർത്തനപരിധി - പവർത്തന മേഖല - കീഴുപറമ്പ് 

- ഗ്രാമപഞ്ചായത്തിലെ 4, 11 വാർഡുകൾ ഉൾപ്പെട്ട, 
വടക്ക് ഭാഗം - അരീക്കോട് മുക്കം റോഡ് 
കിഴക്ക് ഭാഗം - കുറ്റൂളിയിൽ-കുനിയിൽ റോഡ് 
തെക്ക് ഭാഗം - അറബി കോളേജ്- മേലാപറമ്പ് റോഡ് 
പടി ഞഞ്ഞാ റ് ഭാ ഗം - ത്യക്ക ള യൂ ർ - ചാ ലി പ്പാ ട ം , 
- ജി. വി.എച്ച്.എസ് റോഡ്. 


8. ബാധ്യത് - അടച്ചുതീർത്ത ഓഹരിക്ക് തുല്യം. 


9. പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


3. മേൽ വിലാസം - ഈശ്വര മം ഗലം ക്ഷീരോൽപാദക 

സഹകരണസംഘം ക്ലിപ്തം നമ്പർ പി . 351 ( ഡി ) 
ആപ്കോസ്,ഈശ്വരമംഗലം, ശ്രീകൃഷ്ണപുരം പി. ഒ., 

പാലക്കാട്- 679 513. 
4. പോസ്റ്റാഫീസ്- ശ്രീകൃഷ്ണപുരം. 
5. പ്രവർത്തനപരിധി- - ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ 

3, 4 വാർഡിൽപ്പെട്ട ഷഡുംകുന്ന് ജംഗ്ഷൻ, 
ശ്രീകൃഷ്ണപുരം വില്ലേജ് ഓഫീസ് പരി സ രം , 
ഈശ്വരമംഗലം സ്കൂൾ പരിസരം, കാഞ്ഞിരംപാറ 

മുകൾ ഭാഗം, പാത്തിപ്പാലം എന്നീ പ്രദേശങ്ങൾ. 
6. പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും 
7 . ബാദ്ധ്യത - ക്ലിപ്തം . 
8. അംഗീകൃത ഓഹരി മൂലധനം - 1,00, 000 
9 . സംഘത്തിനു ആകെ വാങ്ങാവുന്ന കടം - വായ് പ 

കളുടേയും നിക്ഷേപങ്ങളുടേയും ഓഹരി മൂലധനം, 
സഞ്ചി ത മായ കരു തൽ ധനം, കെട്ടിട നിധി 
എന്നിവയുടെ ആകെതുകയിൽ നിന്ന് സഞ്ചിതമായ 
നഷ്ടങ്ങൾ കുറച്ചാലുള്ള തുയുടെപത്തിരട്ടിയിൽ 

കവിയാൻ പാടുള്ളതല്ല. 
ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

( ഒപ്പ്) 
കാര്യാലയം, പാലക്കാട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


10 . അംഗീകൃത ഓഹരി മൂലധനം- 


1,00,000 . 


11. സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയും 

നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 
സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിട നിധി എന്നിവയുടെ 
തുകയിൽനിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല. 


ക്ഷീരവികസന വകുപ്പ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 
കാര്യാലയം, മലപ്പുറം. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


574 


